Kerala Gazette No. 13 dated 30th March 2010 . 
PART III 


PUBLIC WORKS DEPARTMENT 


TENDER NOTICES 


ദർഘാസ്നമ്പരും പവ ത്തിയുടെ പേരും അടങ്കൽ 
തുകയും 171/എസ്. ഇ . ബി . എസ്. സി. 2009 -10 - കൊട്ടാരക്കരയിൽ 

ഐ . എച്ച്. ആർ. ഡി . എഞ്ചിനീയറിംഗ് കോളേജിൽ ക്ലാസ് 
മുറികൾക്കുവേണ്ടി പുതിയ ബ്ലോക്ക് നിർമ്മിക്കുന്നതിനുവേണ്ടി 
രൂപ 24,50,000. 


No , BSC/1/ 2009- 10 /DBGIL . 


3rd 


March 2010 . 


Competitive tenders in sealed covers superscribing 
the name of work is invited for and on behalf of the 
Governor of Kerala by the undersigned from the Registered 
Contractors of Kerala Public Works Department Class ‘ A ’ 
& " B category for the following work so as to reach this 
office on or before the date of specified . Tenders will be 
opened at 4 .30 p . m . on the date specified by the 
undersigned or other authorized officers. Tender should 
be submitted so as to reach the undersigned on or before 
date and time prescribed or each work as mentioned below 
by Registered Post/Speed Post/Courier . 

Sealed tenders should be sent by post only so as to 
reach the same within the prescribed date and time itself. 

Tender No. and Name of work with P . A . C . — 
171/SEBSC / 2009- 10 - IHRD College of Engineering, 
Kottarakkara - Construction of Academic Block -- Rs. 
24,50,000 . 
| E . M . D - Rs. 50,000 . 

Cost of tender form - Rs. 3, 700 + VAT. 

Last date and time of receipt of tender — 7 -4 -2010 
upto 4 p . m . 

Period of completion — 6 months . 
Class of contractor — “ A & B ’ Class . 
Name of Division --Buildings Division , Kollam. 


നിരതദ്രവ്യം രൂപ 50,000. 
ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 3,700 + വാറ്റ്. 

ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും - 7 - 4 - 2010, 4 മണി വരെ. 

പ്രവൃത്തി ചെയ്തുതീർക്കേണ്ട കാലാവധി 6 മാസം. 
കരാറുകാരുടെ തരംതിരിവ് - “ എ ക്ലാസ് & " ബി ക്ലാസ്. 

പ്രവർത്തി ചെയ്യുന്ന ഡിവി ഷൻ - ബിൽ ഡിംഗ് സ് 
ഡിവിഷൻ, കൊല്ലം. 

- ദർഘാസ് പ്രമാണം നിർദ്ദിഷ്ട തീയതിക്ക് ഒരു ദിവസം 
മുമ്പ് ഉച്ചയ്ക്ക് ഒരു മണി വരെ ഈ ഓഫീസിൽ നിന്നും 
വാങ്ങാവുന്നതാണ്. 

- പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസുകളെ സംബന്ധിച്ച 
നില വിലുള്ള എല്ലാ നിബന്ധനകളും ഈ ദർഘാ സിനും 
ബാധകമായിരിക്കും. 


( 2 ) 


Tender documents and other particulars can be 
obtained from this office and the Assistant Executive 
Engineer , Kerala House , New Delhi upto 1 p . m . one day 
before the tender date on application in writing and on 
payments of cost (not refundable ) either in cash or 
Money Order. Only postal tenders will be entertained and 
late tenders will be rejected . All other conditions are the 
same as those current in Kerala Public Works Department. 


No .BSC/1/ 2009 - 10 /DBGL . 

6th March 2010. 
Competitive tenders in sealed covers superscribing the 
name of work is invited for and on behalf of the Governor of 
Kerala by the undersigned from the Registered Contractors of 
Kerala PWD Class " A & " B category forthe following Work 
so as to reach this office on or before the date specified . 
Tenders will be opened at 4 . 30 p . m . on the date of specified by 
the undersigned or other authorized officers . 

Sealed tenders should be sent by post only so as to 
reach the samewithin the prescribed date and time itself. 

Tender No. and Name ofWork with PAC — 177 /SEBSC / 
2009 - 10 — Supply and Installation of digital EPABX (750 
extension ) and LAN at the New Sales Tax Complex , 
Thiruvananthpuram - Rs. 35 Lakhs. 

EMD - Rs. 50, 000 . 
Cost of tender form - Rs. 5,300 + VAT . 

Last date and time of receipt of tender — 9 - 4 - 2010 upto 
4p. m . 

Period of completion — 2 months. 
Class of contractor " A and B Class . 

Name of Division - Buildings Division, 
Thiruvananthapuram . 


കേരള ഗവർണർക്കു വേണ്ടി ദക്ഷിണമേഖലാ സൂപ്രണ്ടിംഗ് 
എഞ്ചി നീ യർ, ബിൽ ഡിംഗ് & ലോക്കൽ വർക്ക് സ് 
തിരുവനന്തപുരം താഴെ പറയുന്ന പ്രവർത്തിക്ക് പൊതുമരാമത്ത്/ 
ഇറിഗേഷൻ വകുപ്പുകളിലെ അംഗീകൃത കരാറുകാരിൽനിന്നും 
മത്സരാടിസ്ഥാനത്തിലുള്ള ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര് 
ആലേഖനം ചെയ്തിട്ടുളള മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചു 
കൊള്ളുന്നു . ദർഘാസിന്റെ കാലാവധി അതു സ്വീകരിക്കുന്ന 
അവസാന ദിവസം മുതൽ 4 മാസം വരെ ആയിരിക്കും. 
മുദ്രവച്ച ദർഘാസുകൾ നിർദ്ദിഷ്ട തീയതിക്കകം തപാൽ 
മുഖേന ലഭിക്കുന്നവമാത്രം സ്വീകരിക്കുന്നതാണ്. 


യാതൊരു കാരണവശാലും ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 
ഏതെങ്കിലും കാരണവശാൽ നിശ്ചിത ദിവസം അവധിയായാൽ 
അടുത്ത പ്രവർത്തി ദിവസം ദർഘാസ് സ്വീകരിക്കുന്നതാണ്. 

ദർഘാസ് 
ടെണ്ടർ നമ്പരും 

പ്രമാണത്തിന്റെ 
പ്രവൃത്തിയുടെ പേരും 
നമ്പർ 

വില് 
അടങ്കൽ തുകയും 

(രൂപ) 


കമ 


Tender documents and other particulars can be obtained 
from this office upto 1 p . m . one day before the tender date on 
application in writing and on payments ofcost (not refundable ) 
either in Cash or Money Order. Only postal tenders will be 
entertained and late tenders will be rejected . All other 
conditions are the same as those current in Kerala Public Works 
Department. 

കേരള ഗവർണ്ണർക്കുവേണ്ടിദക്ഷിണമേഖലാ സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയർ, ബിൽഡിംഗ്സ് ആന്റ് ലോക്കൽ വർക്സസ്, 
തിരുവനന്തപുരം താഴെ പറയുന്ന പ്രവർത്തിക്ക് പൊതുമരാമത്ത്/ 
ഇറിഗേഷൻ വകുപ്പുകളിലെ അംഗീകൃത കരാറുകാരിൽ നിന്നും 
മത്സരാടിസ്ഥാനത്തിലുള്ള ദർഘാസുകൾ പ്രവർത്തിയുടെ പേര് 
ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചു 

കൊള്ളുന്നു . ദർഘാസിന്റെ കാലാവധി അതു സ്വീകരിക്കുന്ന 
അവസാന ദിവസം മുതൽ 4 മാസം വരെ ആയിരിക്കും. 
മുദ്രവച്ച ദർഘാസുകൾ നിർദ്ദിഷ്ട തീയതിക്കകം തപാൽ 
മുഖേന ലഭിക്കുന്നവ മാത്രം സ്വീകരിക്കുന്നതാണ്. 

ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അടങ്കൽ 
തുകയും - 177 / എസ്. ഇ . ബി . എസ്. സി ./ 2009 - 10 
തിരു വ ന ന്ത പുരം സെയിൽസ് ടാക്സ് കോംപ്ളക്സിൽ 
ഡിജിറ്റൽ- ഇ . പി . എ . ബി. എക്സസ്. (750 എക്സ്റ്റ ൻഷൻ), 
എൽ. എ . എൻ. എന്നിവ ഇൻസ്റ്റാൾ ചെയ്യു ന്ന തിന് 
രൂപ 35 ലക്ഷം. 


280/ 2009 -തൃശ്ശൂർ മൈനർ ഇറിഗേഷൻ 19,200 + കെ . 
ഡിവിഷന്റെ കീഴിലുള്ള വിവിധ എൽ. ഐ . വി . എ . റ്റി. 
സ്കീമിന്റെ വൈദ്യുതീകരണം/ നവീകരണ @ 4 %. 
പ്രവൃത്തികൾ ( പാർട്ട് 1, 37 എണ്ണം) - 
രൂപ് 1,27 , 69, 064 


281/2009 ടി ( പാർട്ട്-II, 32 എണ്ണം) - 17,600 - കെ . 
- രൂപ 1, 17 , 14 , 618 

വി . എ . റ്റി. 

@ 4 %. 
282 / 2009 - പാലക്കാട് എം . ഐ . 14,300 + കെ . 
ഡിവിഷന്റെകീഴിലുള്ള വിവിധ എൽ. ഐ . വി. എ . റ്റി. 
സ്കീമിന്റെ വൈദ്യുതീകരണം/ നവീകരണ @ 4 %. 
പ്രവൃത്തികൾ ( 28 എണ്ണം) - രൂപ 95,02,964 
283 / 2009 ആലപ്പുഴ ജില്ലയിലെ വിവിധ 3,200 + കെ . 
ടി (13 എണ്ണം) - രൂപ 21, 10 ,247 

വി. എ . റ്റി . 
@ 4 % . 


- 284/ 2009 - തൃശ്ശൂർ എം . ഐ . ഡിവിഷന്റെ 8, 500 + കെ . 
കീഴിലുള്ള വിവിധ എൽ. ഐ . സ്കീമിൽ വി. എ . റ്റി . 
സോഫ്റ്റ് സ്റ്റാർട്ടർ പാനൽ ബോർഡ്സപ്ലെ @ 4 %. 
ചെയ്ത് സ്ഥാപിക്കൽ ( 12 എണ്ണം) - 
രൂപ് 56, 46,778 


നിരതദ്രവ്യം രൂപ 50, 000 . 
ദർഘാസ് പ്രമാണത്തിന്റെ വില രൂപ 5,000 + വാറ്റ്. 

ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും 
9 - 4- 2010 വൈകുന്നേരം 4 മണി. 

പ്രവൃത്തിചെയ്തു തീർക്കേണ്ട കാലാവധി - 2 മാസം. 
കരാറുകാരുടെ തരംതിരിവ് - " എ & " ബി ക്ലാസ് 

പ്രവൃത്തി ചെയ്യുന്ന ഡിവിഷൻ ബിൽഡിംഗ് സ് 
ഡിവിഷൻ, തിരുവനന്തപുരം. 

- ദർഘാസ് പ്രമാണം നിർദ്ദിഷ്ട തീയതിക്ക് ഒരു ദിവസം 
മുമ്പ് ഉച്ചയ്ക്ക് ഒരു മണിവരെ ഈ ഓഫീസിൽ നിന്നും 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, കേരള ഹൗസ്, 
ന്യൂഡൽഹിയിലെ ഓഫീസിൽ നിന്നും വാങ്ങാവുന്നതാണ്. 

പൊതുമരാമത്തു വകുപ്പിലെ ദർഘാസുകളെ സംബന്ധിച്ച് 
നില വിലുള്ള എല്ലാ നിബന്ധനകളും ഈ ദർഘാ സിനും 
ബാധകമായിരിക്കും. 
Office of the 
Superintending Engineer, 
Buildings and LocalWorks 

( Sd.) 
South Circle, 

Superintending 
Thiruvananthapuram . 

Engineer 


285 / 2009 - പാലക്കാട് എം . ഐ . 3,600 + കെ . 
ഡിവിഷന്റെ കീഴിലുള്ള വിവിധ എൽ. ഐ . വി. എ . റ്റി. 

ീമിൽ സോഫ്റ്റ് സ്റ്റാർട്ടർ സ്ഥാപിക്കൽ @ 4 %. 
( 3 എണ്ണം) - രൂപ 23,89,948 
286 / 2009 - ആലപ്പുഴ എം . ഐ . ഡിവിഷന്റെ 3,400 + കെ . 
ടി (8 എണ്ണം) രൂപ 22,53 ,453 

വി . എ . റ്റി. 
- @ 4 %. 


നിരതദ്രവ്യം- - രൂപ 50 ,000. 

ദർഘാസ് പ്രമാണത്തിന് അപേക്ഷിക്കേണ്ട അവസാന 
തീയതിയും സമയവും 8- 4-2010 ഉച്ചയ്ക്ക് 1 മണി. 

- ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - 
6 - 5- 2010 വൈകുന്നേരം 4 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 6 - 5- 2010 
വൈകുന്നേരം 4.30 മണി. 

പ്രവൃത്തിതീർക്കേണ്ടകാലാവധി 60 ദിവസം. 
- കരാറുകാരുടെ യോഗ്യത ക്രമനമ്പർ 1 മുതൽ 4 വരെ 
പൊതുമരാമത്തുവകുപ്പ് ഇലക്ട്രിക്കൽ" എ ക്ലാസ് രജിസ്ട്രേഷനും 
250 കെ . വി . എ . കപ്പാസിറ്റിയും, ക്രമനമ്പർ 5 മുതൽ 7 വരെ 
ഇൻഡസ്ട്രിയൽ ഓട്ടോ മെഷീനിൽ പരിജ്ഞാനമുള്ള പാനൽ 
ബോർഡ് നിർമ്മാതാക്കളും പ്രസ്തുത നിർമ്മാതാക്കൾ സോഫ്റ്റ് 
സ്റ്റാർട്ടർ നിർമ്മാതാക്കളുടെ അംഗീകൃത പാനൽ ബിൽഡേഴ്സും 
ആയിരിക്കണം. ( ടെണ്ടർ ഫോമിന്അപേക്ഷിക്കുമ്പോൾ സോഫ്റ്റ് 
സ്റ്റാർട്ടർ നിർമ്മാതാക്കളുടെ അംഗീകൃത പാനൽ ബിൽഡേഴ് 
ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്.) 


ദർഘാസ് പരസ്യം 


നമ്പർ ഇ .എൽ.2 / 9591/ 2009. 

2010 മാർച്ച് 17 . 
കേരള ഗവർണ്ണർക്കു വേണ്ടി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ 
( ഇലക്ട്രിക്കൽ), ബിൽഡിംഗ്സ് ആന്റ് ലോക്കൽ വർക്സ്, 
തിരുവനന്തപുരംതാഴെ പറയുന്ന പ്രവർത്തികൾക്ക്ദർഘാസുകൾ 
ക്ഷണിച്ചു കൊള്ളുന്നു . ദർഘാസ് പ്രവർത്തിയുടെ പേര് 
ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ നേരിട്ടോ 
തപാലിലോ സ്വീകരിക്കുന്നതാണ്. നിശ്ചിത സമയത്തിനുശേഷം 


ദർഘാസിൽ പങ്കെടുക്കുന്ന മേൽപ്പറഞ്ഞ യോഗ്യതയുള്ള 
കരാറുകാർ ദർഘാസ് പ്രമാണത്തിന്റെ വിലയും വിൽപ്പന 
നികു തിയും ചേർത്ത് ദർഘാസ് പ്രമാണ ത്തി നായി 
പൊതുമരാമത്ത് വകുപ്പ്, ഇലക്ട്രിക്കൽ വിഭാഗം, സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയറുടെ ഓഫീസിൽ മേൽപ്പറഞ്ഞ സമയം വരെ 
അപേക്ഷിക്കേണ്ടതാണ്. ദർഘാസ് പ്രമാണങ്ങൾ സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയറുടെ ( ഇലക്ട്രിക്കൽ) ഓഫീസിൽ നിന്നും 26- 4 - 2010 
മുതൽ ദർഘാസ് ദിവസം ഉച്ചയ്ക്ക് 2 മണിവരെ നിശ്ചിത 
യോഗ്യതയുള്ളവർക്ക് വിതരണം ചെയ്യുന്നതാണ്. ദർഘാസിന്റെ 
കൂടെ100 രൂപ മുദ്രപത്രത്തിൽ പ്രിലിമിനറിഎഗ്രിമെന്റും പ്രവർത്തിക്കു 
വേണ്ട നിരതദ്രവ്യവും അടക്കം ചെയ്യാത്ത ദർഘാസുകൾയാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല. പൊതുമരാമത്ത്വകുപ്പിലെ 
പ്രവർത്തികളെ സംബന്ധിച്ച് മറ്റെല്ലാ വ്യവസ്ഥകളും ഇതിനും 
ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽ നിന്നും 
പ്രവർത്തിദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 


ദർ ഘാസ് പമാ ണം വിൽക്കുന്ന തീയതിയും 
സമയവും - 7 - 4 - 2010 ഉച്ചയ്ക്ക് 1 മണി വരെ. 

ദർഘാസ് പ്രമാണം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 7 -4- 2010 വൈകുന്നേരം 4 മണിവരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
7 - 4 - 2010 വൈകുന്നേരം 4.30 മണി. 

-- കാലാവധി കമനമ്പർ 1 - ന് 5 മാസം, ക്രമനമ്പർ 2 - നും 
3 - നും 4 മാസം. 

- ദർഘാസ് സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പിലെ എല്ലാ 
നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ 
വിവരങ്ങൾ മേൽപടി ആഫീസിൽ പ്രവൃത്തി ദിവസങ്ങളിൽ 
അന്വേഷിച്ചറിയാവുന്നതാണ്. 


എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 
കാര്യാലയം, നിരത്ത് വിഭാഗം, 
ആലപ്പുഴ. 

ദർഘാസ് പരസ്യം 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


ചീഫ് എഞ്ചിനീയറുടെ കാര്യാലയം, 
ബിൽഡിംഗ്സ് ആന്റ് 

(ഒപ്പ്) 
ലോക്കൽ വർക്സ്, 

സൂപ്രണ്ടിംഗ്എഞ്ചിനീയർ 
തിരുവനന്തപുരം. 

- ( ഇലക്ട്രിക്കൽ). 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി. ബി ./ പൊതുവായത്/200/86/ ഇഇ. 2010 മാർച്ച് 3. 

- കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
കെട്ടിട വിഭാഗം, ആലപ്പുഴ താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് 
30- 3 - 2010 വൈകുന്നേരം 4 മണി വരെ ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . അന്നേ ദിവസം വൈകുന്നേരം 4.30 - ന് ഹാജരുള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഏതൊരു ഉദ്യോഗസ്ഥനോ 
ദർഘാസുകൾ തുറക്കുന്നതാണ്. 


[നമ്പർ 13 / ഇ . ഇ ./ 2009- 10) 


നമ്പർ ഡി . ബി . ( ജന) - 2388 / 88. 


2010 മാർച്ച് 17. 


- കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
നിരത്ത് വിഭാഗം, ആലപ്പുഴ താഴെപ്പറയുന്ന പ്രവൃത്തികൾക്ക് 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ക്രമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത് 
ദ്രവ്യം 
രൂപ് 


ക്രമ 
നമ്പർ 


(1) 


| ( 2 ) 


- ( 3 ) 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 
- രൂപ 


പ്രത്യേക അറ്റകുറ്റപ്പണികൾ 


| 11, 400 


21, 150 


165 / ഇഇ/ 2009 - 10 - - പുതിയകാവ് പള്ളിക്കൽ 
റോഡ് ചെയിനേജ് 9/ 600 - ൽ തകരാറിലായ 
കലുങ്കിന്റെ പുനർ നിർമ്മാണവും ജലനിർഗ്ഗമന 

ജാലി കളും നട പ്പാ ത് , ക വ രി കൾ 
എന്നിവ ചെയ്യുന്ന ജോലികളും കായംകുളം 
പത്തനാപുരം റോഡിൽ ചെ . 6 / 800 മുതൽ 
7 / 200 വരെ ടാക്സി കാറുകൾക്കും ആട്ടോ 
റി ക്ഷ കൾക്കും പാർക്കിംഗ് സ്ഥല ങ്ങ ൾ 
പണിയുന്ന ജോലികളും - രൂപ 8. 45 ലക്ഷം 
166 / ഇഇ / 2009- 10 - ആലപ്പുഴ ടൗൺ റോഡുകളിൽ 

സൈൻ ബോർഡ് സ്ഥാപിക്കുന്ന ജോലികൾ - 
രൂപ് 8.95 ലക്ഷം 

ഡെപ്പോസിറ്റ് ജോലികൾ 
3 167 / ഇഇ/ 2009 - 10 - ചേർത്തല തണ്ണീർമുക്കം 

റോഡിൽ ചെയിനേജ് 0/ 200 മുതൽ 0 / 450 
വ ദ ര ത ക ര ാ ി ല ാ യ ഔ ക ക ളു ട 
പുനർനിർമ്മാണം - രൂപ 6, 05,394 


26/ ഇഇ/ 2009 - 10 വണ്ടാനം റ്റി . ഡി. മെഡിക്കൽ 
കോളേജ് ആശുപ്രതിയിൽ ഉപയോഗശൂന്യമായി 
വരുന്ന പലവക പാഴ്വസ്തുക്കളും പ്ലാസ്റ്റിക് 
ബോട്ടിലുകളും ക്യാനുകളും I/ V ബോട്ടിലു 
കളും സൂക്ഷിക്കുന്നതിനുള്ള ഒരു സ്ഥിരമായ 
ഷഡ്ഡിന്റെ നിർമ്മാണം - രൂപ 4.55 ലക്ഷം 
27 / ഇഇ / 2009 - 10 - റ്റി . ഡി. മെഡിക്കൽ കോളേജ് 
വണ്ടാനത്തു നിന്നും ആല പ്പു ഴ യി ലേക്കു 
മാറ്റുന്നതു സംബന്ധമായി ശസ്ത്രക്രിയയ്ക്കും 
അതിനോടനുബന്ധിച്ച് വേണ്ടിവന്നിട്ട് ഉപയോഗ 
ശൂന്യമായ പ്ലാസ്റ്റിക് ബോട്ടിലുകളും ക്യാനുകളും 
I/ V ബോട്ടിലുകളും സൂക്ഷിക്കുന്നതിനുമുള്ള 
ഒരു സ്ഥിരമായ ഷെഡ്ഡിന്റെ നിർമ്മാണം - 
രൂപ 3.67 ലക്ഷം 
28/ ഇഇ/ 2009 - 10 - -വണ്ടാനം റ്റി . ഡി. മെഡിക്കൽ 
കോളേജിൽ ഇലക്ട്രിക്കൽ സബ് സ്റ്റേഷൻ 
(11 KV ) കെട്ടിടത്തിനുമുകളിൽ ജി. ഐ . ഷീറ്റ് 
മേൽക്കൂര നിർമ്മാണം - രൂപ 5.869 ലക്ഷം 
29/ ഇഇ/ 2009 - 10 - വണ്ടാനം റ്റി . ഡി. മെഡിക്കൽ 
കോളേജ് സ്ഥിതിചെയ്യുന്ന സ്ഥലത്തുകൂടി 
കടന്നുപോകുന്ന കാപ്പിൽ തോടിന്റെ ഇരുവശ 
ത്തുമായി വാഹനങ്ങൾ സൂക്ഷിക്കുന്നതിനു 
വേണ്ടിയുള്ളപാർക്കിംഗ് ഏരിയ നിർമ്മാണം 
രൂപ 13.80 ലക്ഷം 


9 ,200 


22,400 


14 ,700 


15 , 150 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1- നും 2 - നും 
രൂപ 1,800 + വാറ്റ്, ക്രമനമ്പർ 3 - ന് രൂപ 1,300 + വാറ്റ്. 


34,500 


- ( 1) 


(3 ) 


( 1) 


(3 ) 


5 30/ 01 / 2009- 10 - ആലപ്പുഴ ജില്ലാ ജഡ്ജിയുടെ 

കോടതിയിൽ നിലവിലുള്ള തൊണ്ടികൾ 
സൂക്ഷിക്കുന്നതിനുള്ള മുറിയുടെമുകളിലായി 
പുതിയ ഒരു മുറിയുടെ നിർമ്മാണവും 

സ്റ്റെയർകേയ്സ് നിർമ്മാണവും - രൂപ 7 ലക്ഷം 17,500 
6 31/01/ 2009 - 10- കൊക്കോതമംഗലം വില്ലേജ് 

ആഫീസിന് കെട്ടിട നിർമ്മാണം - രൂപ 11 ലക്ഷം 27,500 


ദർ ഘാസ് ഫോറത്തിന്റെ വില - കമ നമ്പർ 1 - ന് 
രൂപ 900 + വി . നി ., കമ നമ്പർ 2 - ന് രൂപ 700 + വി . നി ., 

കമനമ്പർ 3 - ന് രൂപ 1, 100 + വി . നി ., കമ നമ്പർ 4 - ന് 
രൂപ 2,100 + വി . നി ., ക്രമനമ്പർ 5 - ന് രൂപ 1,400 + വി . നി., 
ക്രമനമ്പർ 6 - ന് രൂപ 1,700 + വി. നി . 

നിർമ്മാണ കാലാ വധികമ നമ്പർ 6 - ന് 3 മാസം, 
മറ്റുള്ളവയ്ക്ക് 1 മാസം. 


4 63 | എ ഇ ഇ / 2 0 0 9 - 10 - ടി ടി ഐ 1, ഐ 2 

ബ്ലോക്കിലുള്ള റാമ്പിൽ അലുമിനിയം ക്ളോസ്സ് 
വിൻഡോ പിടിപ്പിക്കുക - രൂപ 40,000 

1, 000 
5 64/ എ ഇ ഇ / 2009 - 10 - ടി ഡി. എം . സി . ആലപ്പുഴ - 

ലേഡീസ് ഹോസ്റൽ നമ്പർ 2 - ൽ വെഹിക്കിൾ 
ഷെഡും, അനുബന്ധ വികസന പ്രവർത്തനങ്ങളും 
നടത്തുക - രൂപ 1,50,000 

3 ,750 
65 / എ ഇ ഇ / 2 0 0 9 - 10 - എം . സി . എച്ച് . 
വണ്ടാനം - ബ്ലോക്ക് I & II-ലുള്ള ഫിസിക്കൽ 
റിഹാബിലിറ്റേഷൻ റൂമിന്റെ നവീകരണ ജോലികൾ 
രൂപ 3,00,000 

7 ,500 
7 66 എ ഇ ഇ /2009 - 10- ടി ടി എ , ബി , സി, ഡി & ഇ 

ഒ. പി. ബ്ലോക്കുകളിലെ എല്ലാ നിലകളിലേയും 
വാതലിനും ജനലിനും സൺ ഗ്ളാസ് ഫിലിം 
ഒട്ടിക്കുക -രൂപ 3,00, 000 

7 ,500 
ദർഘാസ് പ്രമാണത്തിന്റെ വില - കമനമ്പർ 1- നും 5 - നും 
- രൂപ 4 0 0 + വി . നി ., കമ നമ്പർ 4 - ന് രുപ 300 + വി . നി ., 
മറ്റുള്ളവയ്ക്ക് രൂപ 600 + വി . നി . 

നിർമ്മാണ കാലാ വധികമനമ്പർ 4 - ന് 1 മാസം. 
മറ്റുള്ളവയ്ക്ക് 2 മാസം. 

കരാറുകാർക്ക് വേണ്ട യോഗ്യത - " ഡി യും അതിലുപരിയും. 

ദർഘാസ് സംബ ന്ധിച്ച് ഇന്ന് നില വിലുള്ള എല്ലാ 
നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ 
വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ ഈ ഓഫീസിൽ നിന്നും 
ലഭിക്കും. 


കരാറുകാരുടെ യോഗ്യത എ , ബി, സി , ഡി ക്ലാസ്. 

പൊതുമരാമത്ത് വകുപ്പിന്റെ നിലവിലുള്ള എല്ലാ 
നിയമങ്ങളും ഇതിനും ബാധകമാണ്. ഇതിനെ സംബന്ധിച്ച 
വിശദാംശങ്ങൾ താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനിൽ നിന്നോ 
അല്ലെങ്കിൽ ടി ആഫീസിൽ നിന്നോ പ്രവൃത്തി ദിവസങ്ങളിൽ 
അറിയാവുന്നതാണ്. 


എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 
കാര്യാലയം, ( കെട്ടിട വിഭാഗം), 

- ( ഒപ്പ്) 
ആലപ്പുഴ. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


ദർഘാസ് പരസ്യം 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
സ്പെഷ്യൽ ബിൽഡിംഗ് 
സബ് ഡിവിഷൻ, ആലപ്പുഴ. 


( ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ. 


നമ്പർ ഡി. ബി. ( ജി. എൽ.) 90/79. 

2010 മാർച്ച് 12 . 
കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, സ്പെഷ്യൽ ബിൽഡിംഗ്, സബ് ഡിവിഷൻ, 
ആലപ്പുഴ. താഴെപ്പറയുന്ന വർക്കുകൾക്ക് അംഗീകൃത കരാറുകാ 
രിൽനിന്നും മൽസര സ്വഭാവമുള്ള ദർഘാസുകൾ 2010 ഏപ്രിൽ 
മാസം 12 -ാം തീയതി വൈകുന്നേരം 4 മണിവരെ ക്ഷണിച്ചു . 
കൊള്ളുന്നു . 
ക്രമ ദർഘാസ് നമ്പരും 

നിരതദ്രവ്യം 
നമ്പർ പ്രവർത്തിയുടെ പേരും 

- അടങ്കൽ തുകയും 


ദർഘാസ് പരസ്യം 


രൂപ് 


നമ്പർ ഡി. ബി. റ്റി . എൻ.-1/2009- 10 ( 11 ). 2010 മാർച്ച് 12 . 

-- കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
നിരത്ത് വിഭാഗം, ഇടുക്കി താഴെപ്പറയുന്ന പണികൾക്ക് 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


(1 ) 


(2 ) 


( 3 ) 


കമ 
നമ്പർ 


- ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 

- (2) 


നിരത 
ദ്രവ്യം 
രൂപ് 


(1) 


- (3 ) 


60/ എ ഇ ഇ / 2 009 - 10 - പ്രിൻസിപ്പിൽ മുൻസിഫ് 

കോടതി ആലപ്പുഴ- നിലവിലുളള റിക്കാർഡു 
മുറികളിൽ ഷെൽഫ് നിർമ്മിക്കുക, തറയിലും, 

ഭിത്തിയിലും ടൈൽ ഒട്ടിക്കുക - രൂപ 2,00 , 000 5,000 
2 61/ എ ഇ ഇ / 2009 - 10 - എം . സി . എച്ച്. വണ്ടാനം - 

എ , ബി , സി, ഡി & ഇ ബ്ലോക്കുകളിൽ വരാന്ത 
അടയ്ക്കുന്നതിനു വേണ്ടി പൗഡർ കോട്ടട് 

അലുമിനിയം ഗ്രിൽ ഇടുക - രൂപ 3,00, 000 7 , 500 
3 62/എഇഇ/ 2009-10 - ടി.“എഫ്. ബ്ലോക്കിന്റെയും 

“ സി ബ്ലോക്കിന്റെയും ഗ്രൗണ്ടും ഫ്ളോറിലുള്ള 
അകത്തളത്തിൽ ഷെൽഫുകൾ സ്ഥാപിക്കുക - 
രൂപ 3,00 ,000 

7 ,500 


പുതുക്കൽ ടാർ വേലകൾ 2009 - 10 


1 274/ ഇഇ / 2009 - 10 - - കൊടുവേലി വഴിയുള്ള 

നെയ്യാശ്ശേരി കോടിക്കുളം റോഡിൽ കി . മീ. 
4 / 200 മുതൽ 6 / 140 വരെ 20 മി . മീ . 
ഘനത്തിൽ ചിപ്പിംഗ് കാർപ്പറ്റ് ചെയ്യുക. 
രൂപ 15 ലക്ഷം 


37 ,500 


(2 ) 


(2) 


19 292 / ഇഇ/ 2009 - 10 - - കുമളി ആലടി ബൈപാസ് 

റോഡ് 2 -ാം റീച്ച് കി. മീ . 0/240 മുതൽ 0 / 480 
വരെ ടി രൂപ 15 ലക്ഷം 

- 37,500 
20 293 / ഇഇ / 2009 - 10 -- പൈനാവ് അശോക കവല 

റോഡ് കി . മീ . 2 / 800 മുതൽ 4 /200 വരെ ടി 
രൂപ 15 ലക്ഷം 

- 37,500 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 6- നും 16 - നും 
രൂപ 1, 800 + വി . നി . , കമ ന മ്പർ 13 - നും 14 - നും 
രൂപ 1,500 + വി . നി ., മറ്റുള്ളവയ്ക്ക് രൂപ 2 ,300 + വി . നി. 


2 275/ ഇഇ/ 2009 - 10 - നെയ്യാശ്ശേരി തൂക്കുമ്പൻ 

സാഡിൽ റോഡിൽ കി. മീ . 1/000 മുതൽ 3000 
വരെ 20 മി . മീ . ഘനത്തിൽ ചിപ്പിംഗ് 
കാർപ്പറ്റ് ചെയ്യുക - രൂപ 15 ലക്ഷം 

37,500 
3 276 / ഇഇ/ 2009 - 10 - നെയ്യാശ്ശേരി തൂക്കുമ്പൻ 

സാഡിൽ റോഡിൽ കി. മീ. 6 /000 മുതൽ 8/ 000 
വരെ ടി -- രൂപ 15 ലക്ഷം 

37,500 
277 / 01 / 2009 - 10 -- പാറത്തലയ്ക്കൽ പാറ 

മെലക്കൊമ്പ് റോഡിൽ കി . മീ . 0/ 000 മുതൽ 
1 /000 വരെ ടി - - രൂപ 15 ലക്ഷം 

37, 500 
5 278/ ഇഇ / 2009 - 10 - പുറപ്പുഴ കമുകിൻതോട്ടം 

കുണിഞ്ഞി റോഡിൽ കി . മീ . 0 /000 മുതൽ 
2 / 000 വരെ ടി - രൂപ 15 ലക്ഷം 

37,500 
6 279 / ഇഇ / 2009 - 10 - കരിങ്കുന്നം തോയിപ 

കൊടികുത്തി കുണിഞ്ഞി റോഡിൽ കി. മീ . 0/ 000 

മുതൽ 1/000 വരെ ടി - രൂപ 12 ലക്ഷം 30,000 
| 1 280 / ഇഇ / 2009 - 10 - കരിങ്കുന്നം തോയിപ് 

കൊടികുത്തികുണിഞ്ഞി റോഡിൽ കി. മീ . 1/000 
മുതൽ 2 / 800 വരെ ടി - രൂപ 15 ലക്ഷം 37, 500 
281/ ഈ ഇ | 2009 - 10 - വഴിത്തല പെരിയമമ്പ 

റോഡിൽ കി. മീ . 0/000 മുതൽ 2 /000 വരെ ടി 
- രൂപ് 15 ലക്ഷം 

37 , 500 
282 / ഇഇ/ 2009 - 10 - പടിഞ്ഞാറേ കോടിക്കുളം 
കാളിയാർ റോഡിൽ കി. മീ . 0 /000 മുതൽ 1/ 500 
വരെ ടി - -രൂപ 15 ലക്ഷം 

37 , 500 
10 283 / ഇഇ / 2009 - 10 - പടിഞ്ഞാറേ കോടിക്കുളം 

കാളിയാർ റോഡിൽ കി. മീ . 8 / 000 മുതൽ 
10 / 000 വരെ ടി - - രൂപ 15 ലക്ഷം 

37,500 
11 284 / ഇഇ / 2009- 10 - വെള്ളിയാമറ്റം കുരുതിക്കളം 

റോഡിൽ കി. മീ . 0 / 000 മുതൽ 3/ 000 വരെ 
ടി - - രൂപ 15 ലക്ഷം 

- 37 , 500 
12 285/ ഇഇ / 2009 - 10 - - വെള്ളിയാമറ്റം കുരുതിക്കളം 

റോഡിൽ കി . മീ . 3 /000 മുതൽ 6/ 000 വരെ 
ടി - രൂപ 15 ലക്ഷം 

37,500 
13 286 ഇഇ / 2009 - 10 - ചുഴിപ്പ് അമലഗിരി കപ്പലുവേങ്ങ 

നല്ലതണ്ണി റോഡിൽ കി. മീ . 0 / 000 മുതൽ 
2 / 000 വരെ ടി - രൂപ 10 ലക്ഷം 

25,000 
287/ ഇഇ/ 2009-10- ചുഴിപ്പ് അമലഗിരി കപ്പലുവേങ്ങ 
നല്ലതണ്ണി റോഡിൽ കി. മീ . 2 / 000 മുതൽ 
4 / 000 വരെ ടി - രൂപ 10 ലക്ഷം 

25,000 


- ദർഘാസ് വിൽക്കുന്ന തീയതിയും സമയവും ക്രമനമ്പർ 
1 മുതൽ 12 വരെ 6 - 4 - 2010 , 4 മണി വരെ, കമ ന മ്പർ 
13 മുതൽ 20 വരെ 7 - 4 - 2010 4, മണി വരെ. 

- ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും - കമനമ്പർ 1 മുതൽ 12 വരെ 7 - 4 - 2010 , 3 മണി 
വരെ, ക്രമനമ്പർ 13 മുതൽ 20 വരെ 8 - 4 - 2010 , 3 മണി വരെ. 

പ്രവൃത്തികൾ തീർക്കേണ്ട കാലാവധി 6 മാസം. 
കരാറുകാർക്കുവേണ്ട യോഗ്യത - എ , ബി, സി . രജിസ്ട്രേഷൻ. 

ദർഘാസ് സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ നിബന്ധന 
കളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഈ 
ആഫീസിൽനിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവു 
ന്നതാണ്. 


8 


എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 

( ഒപ്പ്) 
കാര്യാലയം, നിരത്തുവിഭാഗം, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 
ഇടുക്കി. 


ക്വട്ടേഷൻ/ ലേല -പുനർപ്പരസ്യം 

( നമ്പർ 7 / 2009 - 10) 
നമ്പർ എ1-780/ 07. 

2010 മാർച്ച് 10 . 
- പൊതുമരാമത്ത് വകുപ്പ്, തൊടുപുഴ റോഡ്സ് വിഭാഗം 
അസിസ്റ്റൻറ് എക്സിക്യൂട്ടീവ് എഞ്ചി നീ യറോ അദ്ദേഹം 
അധികാരപ്പെടുത്തുന്നഉദ്യോഗസ്ഥനോതാഴെപറയുന്ന ഇനങ്ങൾ 
താഴെ പറയുന്ന ദിവസത്തിൽ താഴെ പറയുന്ന സ്ഥലത്തുവച്ച് 
പരസ്യമായി ലേലം ചെയ്ത് കൊടുക്കുന്നതാണ്. 
കമ 

നിരതദ്രവ്യം 
ഇനവിവരം 
നമ്പർ 

രൂപ് 


14 


പ്രത്യേക അറ്റകുറ്റപ്പണികൾ 2009 - 10 


900 


900 


900 


37 ,500 


തേക്ക് - 11 എണ്ണം 
വാളൻപുളി- 1 എണ്ണം 
മാവ് - 2 എണ്ണം 
ആഞ്ഞിലി - 1 എണ്ണം 
തെങ്ങ് - 6 എണ്ണം 
കമുക് - 3 എണ്ണം 
മുരിക്ക് - 1 എണ്ണം 


900 


900 


900 


15 288 / ഇഇ/ 2009 - 10 - പൈനാവ് അശോക കവല 

റോഡ് കി . മീ . 4 / 200 മുതൽ 6/ 000 വരെ 

പുനരുദ്ധാരണം - രൂപ 15 ലക്ഷം 
16 289 / ഇഇ/ 2009 - 10 - വള്ളക്കടവ്പള്ളിനരിയംപാറ 

റോഡ് കി. മീ . 1/300 മുതൽ 1/950 വരെയും 

2/ 500 മുതൽ 2/ 800 വരെയും ടി - രൂപ 12 ലക്ഷം 
17 290 / ഇഇ / 2009- 10 - കുമളി ആലടി ബൈപാസ് 

റോഡ് 1 -ാം റീച്ച് കി. മീ . 0 /000 മുതൽ 0 /240 

വരെ ടി രൂപ 15 ലക്ഷം 
18 291/ ഇഇ / 2009 - 10 - പൈനാവ് അശോക കവല 

റോഡ് കി. മീ . 1/700 മുതൽ 2 / 800 വരെ ടി 
രൂപ 15 ലക്ഷം 


30, 000 


900 


ലേലതീയതി - 5 - 4 - 2010 . 
ലേലസ്ഥലം. - കോലാനി- വെങ്ങല്ലൂർ റോഡ് (ch.1 / 600). 


37 , 500 


ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേല 
തീയതിക്കുമുമ്പായി, മുകളിൽ കാണിച്ചിരിക്കുന്ന നിരക്കിലുള്ള 
നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതാണ്. 


37 ,500 


( 2) 


(3) 


ടി ആവ ശ്യ ത്തിലേ ക്കായി മുദ്രവച്ച ക്വട്ടേഷനുകളും 
സമർപ്പിക്കാവുന്നതാണ്. ക്വട്ടേഷനുകൾക്ക് പ്രത്യേക ഫോറം 
ഉണ്ടായിരിക്കുന്നതല്ല. മുദ്രവച്ച ക്വട്ടേഷനുകൾ, ലേലത്തിന്റെ 

3 52 / ഇഇ/ ബി.എൽ. ഡി./2009-10 - ആർ. സി . ഇ .എൽ., 
തലേദിവസം വൈകുന്നേരം 4.30 വരെ തൊടുപുഴ റോഡ്സ് 

കാക്ക നാട് നവീകരണ പ്രവൃത്തികളുടെ 
സബ് ഡിവിഷൻ ആഫീസിൽ സ്വീകരിക്കുന്നതാണ്. 

ബാക്കി ജോലികൾ --രൂപ 7,50,000 

18 , 750 
- ക്വട്ടേഷനോടൊപ്പം, നിര ത ദ വ്യ മായി ഏതെങ്കിലും 
ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്നും തൊടുപുഴ റോഡ്സ് സബ് 

4 25 / ഇഇ / ബി .എൽ. ഡി./ 2009- 10 - രാമേശ്വരം വില്ലേജ് 
ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 

ഓഫീസിന്റെ കെട്ടിട നിർമ്മാണം (പുനർ 
പേരിൽ വാങ്ങിയിട്ടുള്ള ഡിമാന്റ് ഡാറ്റുംഉള്ളടക്കം ചെയ്യേ 

ദർഘാസ്) - രൂപ 10 ,70,110 

26, 800 
ണ്ടതാണ്. 

ദർഘാസ് ഫോറ ത്തിന്റെ വില - കമ ന മ്പർ 1 - ന് 
-- നിര ത ദ വ്യം ഡിമാന്റ് ഡാഫ്റ്റായി ഉള്ളടക്കം രൂപ 400 + വാറ്റ്, ക്രമനമ്പർ 2 - ന് രൂപ 2,000 + വാറ്റ്, ക്രമനമ്പർ 
ചെയ്യാത്തതും, താമസിച്ചു ലഭിക്കുന്നതുമായ ക്വട്ടേഷനുകൾ 3- ന് രൂപ 1,500 + വാറ്റ്, ക്രമനമ്പർ 4- ന് രൂപ 1,600 + വാറ്റ്. 
യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 

- നിർമ്മാണ കാലാ വ ധി - കമ ന മ്പർ 1- ന് 1 മാസം, 
ക്വട്ടേഷൻ സമർപ്പിച്ചവർക്കും ലേലത്തിൽ പങ്കെടുക്കാ ക്രമനമ്പർ 2 - നും 3- നും 3 മാസം, ക്രമനമ്പർ 4- ന് 9 മാസം. 
വുന്നതാണ്. ക്വട്ടേഷനുകൾ ലേലത്തിനുശേഷം ലേലസ്ഥലത്തു 

കരാറുകാരന്റെ യോഗ്യത എ , ബി , സി ക്ലാസ്. 
വച്ചുതന്നെ തുറക്കുന്നതാണ്. ലഭിച്ച ക്വട്ടേഷനുകൾ താരതമ്യ 
പ്പെടുത്തി ഏറ്റവും കൂടുതൽ തുക ഏതാണോ ക്വട്ടേഷൻ ദർ ഘാസ് സംബ ന്ധിച്ച് നില വിലുള്ള എല്ലാ 
അല്ലെങ്കിൽ ലേലത്തുക ആ തുകയ്ക്ക് ക്വട്ടേഷൻ തന്നതോ നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ 
ലേലം കൊണ്ടതോ ആയ ആളുടെ പേർക്ക് ക്വട്ടേഷൻ/ ലേലം വിവരങ്ങൾ ഈ ആഫീസിൽ നിന്നും അന്വേഷിച്ചറിയാവുന്നതാണ്. 
ഉറപ്പിക്കു ന്നതും ലേല ത്തുകയും നില വിലുള്ള വിൽപ ന 
നികുതിയും ചേർത്തുള്ളതുക ലേലസ്ഥലത്തുവെച്ചുതന്നെ - എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 
അടച്ച് രസീതു വാങ്ങേണ്ടതാണ്. ഡിപ്പാർട്ടുമെന്റിന്റേതല്ലാത്ത കാര്യാലയം, കെട്ടിട വിഭാഗം, 

( ഒപ്പ്) 
കാര ണ ത്താൽ അന്നേദി വസം ലേലം നട ത്തു വാൻ 

എറണാകുളം. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 
സാധിക്കാതെ വന്നാൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം 
മറ്റൊരു നോട്ടീസ്കൂടാതെ ലേലം നട ത്തു ന്ന താ യിരിക്കും. 
ഡിപ്പാർട്ടുമെന്റിൽ ക്വട്ടേഷൻ/ ലേലം സംബന്ധിച്ച് നിലവിലുള്ള 

ദർഘാസ് പരസ്യം 
എല്ലാ നിയമങ്ങളും ഇതിനും ബാധകമായിരിക്കുന്നതാണ്. 

നമ്പർ ഡിബി1- 1/ 207 / 2004. 

| 2010 മാർച്ച് 11. 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

( ഒപ്പ്) 

കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ സബ് ഡിവിഷൻ, എറണാകുളം 
റോഡ്സ് സബ് ഡിവിഷൻ, 

എഞ്ചിനീയർ, 

താഴെപറയുന്ന പവർ ത്തികൾക്ക് പൊതു മ രാ മത്ത് 
തൊടുപുഴ. 

വകുപ്പിലെ അംഗീകൃത കരാറുകാരിൽനിന്നും കമ്പനികളിൽ 

നിന്നും മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ 21- 4 - 2010 -ാം 
ദർഘാസ് പരസ്യം 

തീയതി വൈകുന്നേരം 4 മണിവരെക്ഷണിച്ചുകൊള്ളുന്നു . 


നമ്പർ ഡി. ബി . ടി . ഇഇ/ ബി.എൽ. ഡി . 2009 - 10. 


2010 മാർച്ച് 8. 


കമ 
- നമ്പർ 


- ഫയൽ നമ്പരും പ്രവൃത്തിയുടെ 

പേരും അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 
രൂപ് 


കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
കെട്ടിട വിഭാഗം, എറണാകുളം താഴെ പറയുന്ന ജോലികൾക്ക് 
മുദ്രവച്ച് മത്സരസ്വഭാവമുള്ളദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന ദിവസം 8 - 4 - 2010 
വൈകുന്നേരം 4 മണിവരെ ആയിരിക്കും. അന്നേദിവസം 
ഏതെ ങ്കിലും കാര ണ വ ശാൽ അവധിയായാൽ അടുത്ത 
പ്രവൃത്തി ദിവസം വൈകുന്നേരം 4 മണിവരെ ദർഘാസുകൾ 
സ്വീകരിക്കുന്നതാണ്. 


ഇഎൽ 3- 238 / 08 - കാക്ക നാടുള്ള ലീഗൽ 
മെട്രോളജി ലബോറട്ടറിയിലെ എയർ കർട്ടൻ 
സ്ഥാപിക്കൽ - രൂപ 13 ,424 


336 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ നിരതദ്രവ്യം 
പേരും അടങ്കൽ തുകയും 

രൂപ് 


- ഇഎൽ 1- 18/ 2009-10 - ജഡ്ജസ് അവന്യൂവിലുള്ള 

ക്വാർട്ടർ നമ്പർ 1- ലെ അധിക വൈദ്യുതീക 
രണം - രൂപ 35 , 473. 50 


887 


(2 ) 


1 


ഇഎൽ1- 827 / 2009- 10 - കേരള ഹൈക്കോടതിയിലെ 
ചീഫ് ജസ്റ്റിസ്സിന്റെഔദ്യോഗിക വസതിയിലെ 
യാഡ് ലൈറ്റിന്റെ അറ്റകുറ്റ പ്പ ണികൾ - 
രൂപ 14,985 


3 ,600 


50/ഇഇ/ ബി.എൽ. ഡി. 2009 -10 - സി. ഡി. സെന്റർ, 
കളമശ്ശേരി - കോൺഫറൻസ് ഹാളിലെ ശബ്ദ 
ക്രമീകരണ ജോലികൾ --രൂപ 1,42,800 
51/ ഇഇ/ ബി.എൽ. ഡി./ 2009- 10 - ഗവൺമെന്റ് പോളി 
ടെക്സിക്, കളമശ്ശേരി - 7 ക്ലാസ്സ്മുറികൾ സ്മാർട്ട് 
ക്ലാസ്സ് മുറികളാക്കുവാൻ രൂപ 12,80 ,000 


375 


32 , 000 


ഇഎൽ2 - 842/ 2009 -10 - ആലുവ പി . ഡബ്ലിയു . ഡി 
റോഡ്സ് സെക്ഷനിലെ വൈദ്യുത അറ്റകുറ്റ 
പണികളും കൂട്ടിച്ചേർക്കലും- - രൂപ 14, 995.80 


375 


( 2 ) 


(2 ) 


5 


19 


348 


636 


20 


6 


859 


375 


21 


373 


811 


22 


354 


- 801 


23 


ഇഎൽ3 -345 / 2009- 10- അങ്കമാലി പി. ഡബ്ലിയു . ഡി. 
റെസ്റ്റ് ഹൗസിലെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിന്റെ 
വൈദ്യുത അറ്റകുറ്റപ്പണികളും പുനഃസ്ഥാപി 
ക്കലും -രൂപ 25,449.70 
ഇഎൽ3 - 347 / 2009 - 10 - അങ്കമാലി ഫുഡ് 
ഇൻസ്പെക്ടർ ഓഫീസിലെ വൈദ്യുത 
അറ്റകുറ്റപ്പണികൾ രൂപ 34,345.90 
ഇ എൽ 3 - 3 6 0 / 2 0 0 9 - 10 - മു ള ന്തു രു ത്തി 
പി . ഡബ്ലിയു . ഡി റോഡ്സ്സ് സെക്ഷനിലെ 
വൈദ്യുത അറ്റകുറ്റപ്പണികളും പുനഃസ്ഥാപിക്കലും 
രൂപ 32,423.40 
ഇഎൽ 2 - 483 / 2009 - 10 - ആലുവ മിനി സിവിൽ 
സ്റ്റേഷനിലെ വൈദ്യുത അറ്റകുറ്റപ്പണികളും 
കൂട്ടിച്ചേർക്കലും -രൂപ 32,052 
ഇഎൽ 2 - 507 / 2009 - 10 - - കൂത്താട്ടുകുളം സബ് 
ട്രഷറിയിലെ വൈദ്യുത അറ്റകുറ്റപ്പണികളും 
കൂട്ടിച്ചേർക്കലും - രൂപ 39 ,965 
ഇഎൽ 3 - 904 / 2009 - 10 - തൃപ്പൂണിത്തുറ RLV 
College of Music and Fine Arts -wel UBYO 
അറ്റകുറ്റപ്പണികളും പുനഃസ്ഥാപിക്കലും 
രൂപ 49,936 
ഇഎൽ2 - 18/ 2010 - ആലുവ മുൻസിഫ് കോടതിലെ 

വൈദ്യുത അറ്റകുറ്റപ്പണികൾ രൂപ 15,000 
- ഇഎൽ1-42/2010 - തോപ്പുംപടിയിലെ ജുഡീഷ്യൽ 
ഫസ്റ്റ് ക്ലാസ്സ് മജിസ്ട്രേറ്റ് കോടതി II - ലെ 
ചേമ്പറിന്റെയും ഓഫീസ് മുറിയുടെയും വൈദ്യുത 
അറ്റകുറ്റപ്പണികളും - രൂപ 14,771 
ഇഎൽ1-43/2010 - തോപ്പുംപടിയിലെ ജുഡീഷ്യൽ 
ഫസ്റ്റ് ക്ലാസ്സ് മജിസ്ട്രേറ്റ് കോടതി II- ലെ 
കോർട്ട് ഹാളിന്റെ വൈദ്യുത അറ്റകുറ്റപ്പണികൾ - 
രൂപ 14, 754 


999 


24 


813 


1, 248 


794 


375 


ഇ എ ൽ 3 - 8 4 4 1 2 0 0 9 - 10 - പ രു വാ പൂ ർ 
പി . ഡബ്ലി യു . ഡി . ബിൽ ഡിംഗ് സ് സബ് 
ഡിവിഷനിലെ വൈദ്യുത അറ്റകുറ്റ പണികളും 
കൂട്ടിച്ചേർക്കലും - രൂപ 13,908.80 
ഇഎൽ 2 -846/ 2009- 10 - ആലുവ ഫസ്റ്റ് ക്ലാസ്സ് 
മജിസ്ട്രേറ്റ് 1- ലെ വെദ്യുത അറ്റകുറ്റപ്പണികളും 
കൂട്ടിച്ചേർക്കലും - രൂപ 14,985.50 
ഇഎൽ 2-847 / 2009- 10 - ആലുവ ഫസ്റ്റ് ക്ലാസ്സ് 
മജിസ്ട്രേറ്റ് 2- ലെ വെദ്യുത അറ്റകുറ്റപ്പണികളും 
കൂട്ടിച്ചേർക്കലും രൂപ 14,937.50 
ഇഎൽ 1-969/ 2009 - 10 - - കാക്കനാടുള്ള എൻ. ജി . ഒ . 
ക്വാർട്ടർ നമ്പർ IA /4/ 48- ലെ വൈദ്യുത അറ്റകുറ്റ 
പണികൾ - രൂപ 14, 179.05 
ഇഎൽ2 - 92 /2009 - 10 - അങ്കമാലി മൃഗാശുപ്രതി 
യിലെ വെദ്യുതീകരണം - രൂപ 49, 304.90 

1,233 
ഇഎൽ1- 288/ 2009 - 10 - - കാക്കനാടുള്ള എൻ. ജി. ഒ. 
കാർട്ടർ നമ്പർ 3a - 11 /61 ( Ground Floor) വൈദ്യുത 
അറ്റകുറ്റപ്പണികൾ രൂപ 32,516 
ഇ എൽ 3 - 35 2 / 2009 - 10 - പുത്തൻകുരിശ് 
പി. ഡബ്ലിയു . ഡി റോഡ് സെക്ഷൻ ഓഫീസിലെ 
വൈദ്യുത അറ്റകുറ്റപ്പണികളും പുനഃസ്ഥാപിക്കലും- 
രൂപ 31,742 .20 
ഇഎൽ 1 - 476 / 2009 - 10 - എൻ എച്ച്. സർക്കിൾ 

വൈറ്റിലയിലുള്ള ക്വാളിറ്റി കൺട്രോൾ 
ഓഫീസിലെ വൈദ്യുതീകരണം രൂപ 48, 915.50 1,223 
ഇഎൽ1-489/ 2009- 10 - തൃപ്പൂണിത്തുറ കൊച്ചിൻ 
സർക്കിളിലെ ഫുഡ് ഇൻസ്പെക്ടർ ഓഫീസി 
ലുള്ള വൈദ്യുത അറ്റകുറ്റപ്പണികൾ - 
രൂപ 27,710.80 
ഇഎൽ1- 635 / 2009 -10 - എറണാകുളം ഏ . ജി .എസ് 
ഓഫീസിലെ റെവന്യൂ ലെയ്സൺ ഓഫീസ് 
റൂമിന്റെ വൈദ്യുത അറ്റകുറ്റപ്പണികൾ 
രൂപ 29,785. 50 
ഇഎൽ 1- 805 / 2009- 10 - കാക്കനാടുള്ള എൻ. ജി. ഒ. 
ക്വാർട്ടർ നമ്പർ IIA /1/ 11 - ലെ വൈദ്യുത അറ്റകുറ്റ 
പണികൾ - രൂപ 20, 655, 70 
ഇഎൽ1- 38 / 2009-10 - - പുതുതായി പണിത ഞാറക്കൽ 
വില്ലേജ് ഓഫീസിലെ വൈദ്യുതീകരണം - 
രൂപ 49 ,770.20 
ഇഎൽ3- 143/2009- 10 - കോതമംഗലം ഡിവിഷണൽ 

ഫോറസ്റ്റ്ഓഫീസ്സ് ലെ ( ഫ്ളെയിംഗ് സ്ക്വാഡ്) 
പുതുതായി പണിത മുറിയിലെ വൈദ്യുതീകരണം - 
രൂപ് 48,022 .20 

1,201 
ഇഎൽ3- 337/ 2009-10 - അങ്കമാലി എക്സൈസ്സ് 
റേഞ്ച്ഓഫീസിലെ വൈദ്യുത അറ്റകുറ്റപ്പണികളും 
പുനഃസ്ഥാപിക്കലും രൂപ 39, 933.90 - 998 


12 


369 


13 


27 


693 


367 


28 


ഇഎൽ1- 390/ 2009 -10 - എറണാകുളം ക്ലബ് റോഡി 
ലുള്ള ഫയർ സ്റ്റേഷൻ ഓഫീസിലെ വെഹിക്കിൾ 
ഗ്യാരേജിന്റെ വൈദ്യുത അറ്റകുറ്റപ്പണികൾ - 
രൂപ 9,683.50 


745 


242 


15 


- 29 


516 


341 


16 


ഇഎൽ3 - 64 / 2010 - കോതമംഗലം പി. ഡബ്ലു . ഡി . 
- റെസ്റ്റ് ഹൗസിലെ അധിക വൈദ്യുതീകരണവും 

അറ്റകുറ്റപ്പണികളും രൂപ 13, 684 
ഇഎൽ 1- 48 / 2010 - - കാക്കനാടുള്ള എൻ. ജി. ഒ. 
ക്വാർട്ടർ നമ്പർIIa -8 /92 - ലെ വൈദ്യുത അറ്റകുറ്റ 
പണികൾ - രൂപ 27 ,929 


30 


1, 244 


698 


31 


615 


32 


ഇഎൽ 1- 49/2010 - - കാക്കനാടുള്ള എൻ. ജി. ഒ. 
ക്വാർട്ടർ നമ്പർ IIIa /8/ 48- ലെ വൈദ്യുത അറ്റകുറ്റ 
പണികൾ - രൂപ 24,597 
ഇഎൽ 3 - 71 / 2010 - മൂവാറ്റുപുഴ മിനി സിവിൽ 
സ്റ്റേഷനിലെ സോഡിയം വെപ്പർ ലാമ്പിന്റെ 
അഴിച്ചുമാററലും തുടർന്നു ഘടിപ്പിക്കലും 
രൂപ 14, 469. 20 


18 


998 


362 


(1) 


- ( 2 ) 


33 


കരാറുകാരുടെ തരംതിരിവ് എല്ലാ ക്ലാസ്സും. 
- ദർഘാസുകൾ ദർഘാസ് ദിവസം വൈകുന്നേരം 4 മണി 
വരെ സ്വീകരിക്കുന്നതും 4.30- ന് തുറക്കുന്നതുമാണ്. ദർഘാസ് 
സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പിൽ നിലവിലുള്ള എല്ലാ 
നിബന്ധ നകളും ഇതിനും ബാധകമാ യിരിക്കും.കൂടു തൽ 
വിവരങ്ങൾക്ക് ഈ ആഫീസിൽ അന്വേഷിക്കാവുന്നതാണ്. 


375 


34 


362 


35 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 

( ഒപ്പ്) 
ഇലക്ട്രിക്കൽ സബ് ഡിവിഷൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എറണാകുളം, ഇടപ്പള്ളി. 

എഞ്ചിനീയർ. 


594 


36 


ദർഘാസ് പരസ്യം 


225 


212 


38 


317 


ഇഎൽ 100 / 2010- -മൂവാറ്റുപുഴ സബ് രജിസ്ട്രാർ 
ഓഫീസിലെ വൈദ്യുത അറ്റകുറ്റപ്പണികൾ 
രൂപ 15,000 
ഇഎൽ 2 - 58/ 2010 -മൂവാറ്റുപുഴ പി. ഡബ്ല . ഡി . 
റെസ്റ്റ്ഹൗസിലെ അധിക വൈദ്യുതീകരണവും 
അറ്റകുറ്റപ്പണികളും -രൂപ 14,489.20 
ഇഎൽ 1 -591/2009- 10 --- കാക്കനാടുള്ള എൻ. ജി. ഒ. 
ക്വാർട്ടർ നമ്പർ IIla -7/ 40 - ലെ വൈദ്യുത അറ്റകുറ്റ 
പണികൾ - രൂപ 23,759 
ഇഎൽ - 67 / 2009-10 - എറണാകുളം ജില്ലാക്കോടതിയി 
ലേയും അഡ്ഹോക്ക് കോടതിയിലേയും വൈദ്യുത 
അറ്റകുറ്റപ്പണികൾ - രൂപ 9,015 
ഇഎൽ 1- 68/2009-10 - കളക്ടറേറ്റ് ക്യാമ്പ് ഓഫീസി 
ലേയുംഔദ്യോഗിക വസതിയിലേയും വൈദ്യുത 
അറ്റകുറ്റപ്പണികൾ രൂപ 8,460 
ഇഎൽ 1- 84/ 2010 - പള്ളുരുത്തി നേഴ്സിംഗ് 
സ്കൂളിലെ അധിക വൈദ്യുതീകരണം - രൂപ 
12 , 665. 40 
ഇഎൽ1-85/2009- 10 - ജസ്റ്റിസ്മുഹമ്മദ് കമ്മിറ്റി 
ഓഫീസിലെ വൈദ്യുത അറ്റകുറ്റപ്പണികൾ - 
രൂപ് 6,903 

- 

173 
ഇഎൽ1-86 / 2009- 10 - കാക്കനാട് ഫയർ സ്റ്റേഷനിലെ 
പുതുതായി പണിത വാച്ച് റൂറൂമിലെ വൈദ്യു 
തീകരണവും അറ്റകുറ്റപ്പണികളും - രൂപ് 14 ,747 369 
ഇഎൽ1- 87 / 2009- 10 --- കേരള ഹൈക്കോടതിയിലെ 
മീഡിയേഷൻ സെന്ററിലെ വൈദ്യുത അറ്റകുറ്റ 
പണികൾ രൂപ 4,921 

- 123 
ഇഎൽ 3-799/ 2009 കോതമംഗലം ഫയർ ആന്റ് 
റെസ്ക് സ്റ്റേഷൻ ഓഫീസിലെ വൈദ്യുത 
അറ്റകുറ്റപ്പണികളും കൂട്ടിച്ചേർക്കലും - രൂപ് 
15, 000 
ഇഎൽ2 -503/ 2009 -10 - മാറാടി ഗ്രാമപഞ്ചായത്തിലെ 
എസ്സ്. സി. വർക്ക് ഷെഡ്ഡിലെ വൈദ്യുത അറ്റകുറ്റ 
പണികൾ - രൂപ 45 ,000 

1, 125 
ഇഎൽ 1- 91 /2009- 10 -എറണാകുളം റെസ്റ്റ്ഹൗസിലെ 
റൂം നമ്പർ 9 - ൽ എ . സി . യൂണിറ്റ് സ്ഥാപിക്കലും 
അറ്റകുറ്റപ്പണികളും രൂപ 9,038 
ഇഎൽ1- 92 /2010 -എറണാകുളം പി. ഡബ്ലി . ഡി . 
റെസ്റ്റ്ഹൗസിലെ റൂം 4 - ലേയും 5- ലേയും എ . സി . 
യൂണിറ്റ് സ്ഥാപിക്കലും, റീ അറേഞ്ച്ചെയ്യലും 
രൂപ 13, 826 
ഇഎൽ1-93/2009 - 10 - എറണാകുളം ജില്ലാക്കോടതി 
യിലെ വിവിധ ബ്ലോക്കിലെ വൈദ്യുത അറ്റകുറ്റ 
പണികൾ - രൂപ 11,803.50 

| 295 


നമ്പർ ഡി. ബി .( റ്റി.എൻ.)- 5/ 2009 -10. 

2010 മാർച്ച് 16. 
- മൂവാറ്റുപുഴ പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട ഉപവിഭാഗം 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കേരള ഗവർണ്ണർക്കു 
വേണ്ടി താഴെപ്പറയുന്ന പ്രവർത്തികൾക്ക് അദ്ദേഹത്തിന്റെ 
ആ ഫീ സിൽ ഓരോ പവ്യ ത്തിക്കും താഴെ കാണിച്ചി 
രി ക്കുന്ന തീയ തി ക ളിൽ വൈകുന്നേരം 4 മണിവരെ 
പൊതുമരാമത്ത് വകുപ്പിലെ അംഗീകൃത കരാറുകാരിൽനിന്നും 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് 
പ്രമാണങ്ങൾ താഴെ ഒപ്പു വച്ച ഉദ്യോഗസ്ഥന്റെആഫീസിൽ 
നിന്നും ദർഘാസ് ദിവസം ഉച്ചക്ക് 1 മണി വരെ വിലയൊടുക്കി 
അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘാസുകൾ അന്നേ ദിവസം 

വൈകുന്നേരം 4.30 - ന് കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതാ ണ് . കേരള പൊതു മ രാ മത്ത് വകുപ്പിലെ 
ദർഘാസുകളെ സംബന്ധിക്കുന്ന എല്ലാ വ്യവസ്ഥകളും ഇതിനും 
ബാധകമാണ്. 


42 


ക്രമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 
രൂപ 


375 


- (3 ) 


43 


പ്രത്യേക അറ്റകുറ്റപ്പണികൾ - 2010 - 2011 


1 


t 


- 


44 


7 ,500 


226 


7 , 500 


7 ,500 


1 31/ എഇഇ/ 2009- 10 - സബ്ജയിൽ, മൂവാറ്റുപുഴ - 

രൂപ് 3, 00, 000 
2 32/ എഇഇ / 2009 -10 - - പി. ഡബ്ളിയു . ഡി . റെസ്റ്റ് 

ഹൗസ്, മൂവാറ്റുപുഴ - രൂപ 3,00 ,000 
3 33 / എ ഇ ഇ |2009 - 10 - വില്ലേജ് ആഫീ സ് , 

മൂവാറ്റുപുഴ- രൂപ 3,00,000 
4 34 / എഇഇ / 2009 - 10- - പോലീസ് ക്വാർട്ടേഴ്സ് , 

പിറവം - രൂപ് 3, 00,000 
5 35/ എ ഇ ഇ / 2009- 10 - വില്ലേജ് ആഫീ സ് , 

പിറവം - രൂപ 2,00 ,000 
6 3 6 / എ ഇ ഇ / 2 0 09 - 10 - പോലീസ് സ്റ്റേഷൻ, 

രാമമംഗലം - രൂപ് 3,00, 000 


346 


46 


7 , 500 


5 ,000 


ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 300 + ടാക്സ് 


7 ,500 


വാർഷിക അറ്റകുറ്റപ്പണികൾ - 2010 - 2011 


പ്രവൃത്തിയുടെകാലാവധി കമനമ്പർ 2 , 10 , 11, 13, 14 , 19 , 
30 , 31, 43 ഇവയ്ക്ക് 20 ദിവസം, ക്രമനമ്പർ 1, 28, 32 മുതൽ 
37 വരെയും 39 മുതൽ 42 വരെയും 44, 45, 46 ഇവയ്ക്ക് 
10 ദിവസം, കമനമ്പർ 9 , 12, 16 , 17, 18 , 20, 21, 22, 23, 24 
ഇവ യ് ക്ക് 25 ദിവ സം , കമനമ്പർ 38 - ന് 13 ദിവസം. 
മറ്റുള്ളവയ്ക്ക് 15 ദിവസം. 


7 37/ എഇഇ / 2009 - 10 - സബ് രജിസ്ട്രാർ ആഫീസ്, 

പൊതുമരാമത്ത് വകുപ്പ് ഇലക്ട്രിക്കൽ സെക്ഷൻ, 
എൻ. എച്ച്. സെക്ഷൻ & ബ്രിഡ്ജസ് സെക്ഷൻ 
മൂവാറ്റുപുഴ- --രൂപ 55, 000 


1, 400 


- ( 1) 


- (2) 


- ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി - - 
ക്രമനമ്പർ 1 മുതൽ 10 വരെ - 22 - 4 - 2010, ക്രമനമ്പർ 11 മുതൽ 
20 വരെ 4 - 5 - 2010 . 


8 38/ എഇ ഇ / 2009 - 10 - പൊതുമരാമത്ത് വകുപ്പ്, 

റോഡ് ഉപ വിഭാഗം ആഫീസ്, ഉപജില്ലാ 
വിദ്യാഭ്യാസ ആഫീസ്, മൂവാറ്റുപുഴ- രൂപ 50,000 1, 250 


പ്രവർത്തിയുടെ കാലാവധി - 2 മാസം. 


കരാറുകാരുടെ വിഭാഗം - ഡി. യും അതിലുപരിയും. 


9 39 / എ ഇ ഇ / 2 0 0 9 - 10 - ഫയർ 


സ്റ്റേഷൻ, 


പിറവം - രൂപ 45, 000 


1, 150 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

( ഒപ്പ്) 
എഞ്ചിനീയറുടെ കാര്യാലയം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
കെട്ടിട ഉപവിഭാഗം, മൂവാറ്റുപുഴ. എഞ്ചിനീയർ. 


10 40/ എ ഇ ഇ / 2 009 - 10 - പോലീസ് സ്റ്റേഷൻ, 
പിറവം രൂപ 69,000 

പ്രത്യേക അറ്റകുറ്റപ്പണികൾ 2010 -11 


1, 750 


ദർഘാസ് പരസ്യം 


11 41 / എഇഇ / 2009 - 10 - പൊതുമരാമത്ത് വകുപ്പ് 

കെട്ടിട ഉപ വി ഭാഗം, സെക്ഷൻ & റോഡ് 
സെക്ഷൻ, മൂവാറ്റുപുഴ- രൂപ 2 , 00 , 000 


5, 000 


നമ്പർ ഡി . 3 / ടി1/ 2007 . 

2010 മാർച്ച് 15 . 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, കെട്ടിട വിഭാഗം ഇരിഞ്ഞാലക്കുട താഴെ പറയുന്ന 
പണികൾക്ക് ദർഘാസുകൾ 6- 4 -2010 -ാം തീയതി വൈകുന്നേരം 
4 മണിവരെ ക്ഷണിച്ചുകൊള്ളുന്നു . 


12 42/ എ ഇ ഇ / 2009 - 10 - റവന്യൂ ഡിവിഷണൽ 
- ആ ഫീ സ് , മൂവാറ്റുപുഴ- രൂപ 2,00, 000 


5,000 


കമ ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ പേരും അടങ്കൽ തുകയും 

- രൂപ 


13 43 / എഇഇ/ 2009 - 10 - മൂവാറ്റുപുഴ എൻ. ജി . ഒ. 

ക്വാർട്ടേഴ്സിന്റെ ടൈപ്പ്-II (1- 14 ) - രൂപ 3,00, 000 


7,500 


14 44/എഇഇ/ 2009 - 10 - മൂവാറ്റുപുഴ എൻ. ജി. ഒ. 

ക്വാർട്ടേഴ്സിന്റെ ടൈപ്പ്- II ( 15-28) രൂപ 3,00,000 7,500 


7 ,500 


15 45/ എഇ ഇ / 2009 - 10 - - ഗവ : കോളേജ് മണിമല 

ക്കു ന്നിലെ പഴയ കെട്ടിടത്തിന്റെ പ്രത്യേക 
അറ്റകുറ്റപ്പണികളും സ്റ്റേഡിയത്തിന്റെ ചുറ്റുമതിൽ 
നിർമ്മാണവും രൂപ 3,00, 000 


7 ,500 


7 ,500 


16 46 /എഇ ഇ / 2009 - 10 - - പൊതുമരാമത്ത് വകുപ്പ് 

ബിൽഡിംഗ് സെക്ഷൻ, റോഡ് സെക്ഷൻ & 
റെസ്റ്റ് ഹൗസ്കൂത്താട്ടുകുളം- രൂപ 3,00,000 


7,500 


| 60 / 2009 - 10 - ചാലക്കുടി ഐ . ടി . ഐ .യിലെ 

എം . എം . വി . വർക്ക് ഷോപ്പും സ്റ്റോറും 
ഉൾപ്പെടുന്ന കെട്ടിടത്തിന്റെ മുകളിൽ തെക്ക് 
ഭാഗത്ത് ഷീറ്റ് മേൽക്കൂര നിർമ്മാണവും മറ്റ് 
അടിയന്തിര അറ്റകുറ്റപ്പണികളും 
രൂപ് 3 ലക്ഷം 
2 61/ 2009 - 10 - ചാലക്കുടി ഐ . ടി . ഐ .യിലെ 

കാന്റീനും സ്റ്റോറും ഉൾപ്പെടുന്ന കെട്ടിടത്തിന് 
മുകളിൽ വടക്ക്ഭാഗത്തായി ജി . ഐ . ഷീറ്റ് 
മേൽക്കൂര നിർമ്മാണവും മറ്റ് അടിയന്തിര 
അറ്റകുറ്റപ്പണികളും - രൂപ 3 ലക്ഷം 
- 62 / 2009 - 10 - വടക്കുംകര സബ്രജി സാർ 
ഓഫീസിൽ ബോർ വെല്ലും അ നു ബന്ധ 
മോട്ടോറും റയിൻ വാട്ടർ ഹാർവെ സ്റ്റിംഗ് 
സിസ്റ്റം നിർമ്മാ ണ വും - രൂപ 2 ലക്ഷം 
63 / 2009 - 10 - എടതിരിഞ്ഞി വില്ലേജ് ഓഫീസ് 
കെട്ടിട ത്തിന്റെ അടി യ ന്തിര അത്യാ വശ്യ 

അറ്റകുറ്റപ്പണികൾ രൂപ 70 ,000 
- 5 64 / 2009 - 10 - ഇരിഞ്ഞാലക്കുട- കാരുകുളങ്ങര 

യിലെ ജുഡീഷ്യൽ ഓഫീസേഴ്സ് ക്വാർട്ടേഴ്സു 
കളുടെ 2009 - 10 - ലെ വാർഷിക അറ്റകുറ്റ 
പണികൾ രൂപ 61,853 
65/ 2009 - 10 - ഇരിഞ്ഞാലക്കുട മിനി സിവിൽ 
സ്റ്റേഷനിൽ പ്ലംബിംഗ് പണികളും കൊമേഴ്സിയൽ 
ടാക്സ് ഓഫീസിൽ ജി . ഐ . ഷീറ്റ് സൺഷേഡ് 
നിർമ്മാണവും -രൂപ 75,000 


5 , 000 


17 47/ എ ഇ ഇ / 2 009 - 10 - പോലീസ് സ്റ്റേഷൻ, 

കൂത്താട്ടുകുളം രൂപ 3, 00 ,000 


7 ,500 


വാർഷിക അറ്റകുറ്റപ്പണികൾ 2010 - 11 


1, 800 


18 48 / എ ഇ ഇ / 2009 - 10 - എക്സൈസ് സർക്കിൾ 

ആ ഫീ സ് & റേഞ്ച് ആഫീസ്, മൂവാറ്റുപുഴ- 
രൂപ 65,000 


1 , 650 


1, 600 


19 49 /എഇഇ / 2009 - 10 - ഗവ: കോളേജ് മണിമല 

ക്കു ന്ന് (പുതിയ കെട്ടിടം ) - രൂപ 3,00 ,000 


7,500 


1, 900 


20 50 / എ ഇ ഇ / 2 0 0 9 - 10 - സബ് രജിസ്ട്രാർ 

ആഫീസ്കൂത്താട്ടുകുളം- രൂപ 31,000 


- 800 


ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 5, 7, 10 , 11, 
12 , 18 ഇവയ്ക്ക് രൂപ 400 + വാറ്റ്, ക്രമനമ്പർ 8, 9, 20, ഇവയ്ക്ക് 
രൂപ 300 + വാറ്റ്, മറ്റുള്ളവയ്ക്ക് രൂപ 600 + വാറ്റ്. 


ദർഘാസ് പ്രമാണങ്ങളുടെ വില - ക്രമ നമ്പർ 1- നും 
2- നും രൂപ 600 + 4 % വാറ്റ്, ക്രമനമ്പർ 3 - ന് രൂപ 400 + 4 % 
- വാറ്റ്, മറ്റുള്ളവയ്ക്ക് രൂപ 300 + 4 % വാറ്റ്. 

- കരാറുകാരന് വേണ്ട യോഗ്യത - ഡിയും അതി നു 
മുകളിലും. 


10 


( 2 ) 


( 3 ) 


പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - ക്രമനമ്പർ 1- നും 
2 - നും 3 മാസം, മറ്റുള്ളവയ്ക്ക് 2 മാസം. 

- ദർഘാസ് സംബന്ധിച്ച് നിലവിലുള്ളഎല്ലാ നിബന്ധന 
കളും ഇതിനും ബാധകായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഈ 
ഓഫീസിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽഅന്വേഷിച്ചറിയാവു 
ന്നതാണ്. 


200 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

( ഒപ്പ്) 
എഞ്ചിനീയറുടെ കാര്യാലയം, 

അസിസ്റ്റന്റ് 
ഇരിഞ്ഞാലക്കുട. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


- പാലക്കാട് ഡിപട്ടി ഡ യ റ ക് ട ർ , 

പൊതുമരാമത്ത് ഐ . ആന്റ് ക്യു . സി . 
സബ് ഡിവിഷൻ ഓഫീസിൽ വൈദ്യുത 
അറ്റകുറ്റപ്പണികളും, കമ്പ്യൂട്ടർ പ്ലഗ് 
സ്ഥാപിക്കലും രൂപ 8,000 
- പാലക്കാട് തൃത്താല പൊതുമരാമത്ത് 
വ കു പ്പ് റസ്റ്റ് ഹ ൗ സി ൽ വ ദ ത 
അറ്റകുറ്റപ്പണികൾ - രൂപ 7,000 
ഷൊർണ്ണൂർ ടെക്നിക്കൽ ഹൈസ്കൂൾവർക്ക് 
ഷോപ്പ് കെട്ടിടത്തിൽ നിന്ന് ഇലക്ട്രിക്കൽ 
വർക്ക്ഷോപ്പിലേക്ക് കണക്ഷൻ നൽകൽ - 
രൂപ 1,14 ,000 


200 


ദർഘാസ് പരസ്യം 


3, 000 


നമ്പർ ഇ .എസ് . ഡി .( പി) ടി /1/ 2010 -11. 

2010 മാർച്ച് 12. 
- കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ വിഭാഗം സബ് ഡിവിഷൻ, 
പാലക്കാട് താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് പൊതുമരാമത്ത് 
വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അംഗീകൃത ഇലക്ട്രിക്കൽ 
കരാറു കാ രിൽനിന്നും 7 - 4 - 2010 വൈകുന്നേരം 3 മണി 
വരെ ദർഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . ദർഘാസുകൾ 
അന്നേദിവസം 3.30 - ന് തുറക്കുന്നതായിരിക്കും. 
കമ പ്രവർത്തിയുടെ പേരും 

നിരതദ്രവ്യം 
നമ്പർ അടങ്കൽ തുകയും 

രൂപ് 


- കമനമ്പർ 1 മുതൽ 10 വരെയുള്ള പവൃത്തികളുടെ 
പ്രമാണങ്ങൾക്ക് 300 രൂപയും, ക്രമനമ്പർ 11- ന് 400 രൂപയും 
വിൽപ്പന നികുതിയുമാകുന്നു . പ്രവൃത്തികൾ തീർക്കേണ്ട 
കാലാവധി 30 ദിവസം വരെ. ദർഘാസ് പ്രമാണം വിൽക്കുന്ന 
അവസാന തീയതി 7 - 4 - 2010 ഉച്ചയ്ക്ക് 1 മണിവരെ. 
ദർഘാസിനോടൊപ്പം 50 രൂപയുടെമുദ്രപ്പത്രത്തിൽ ഒരു 
പ്രാഥമിക എഗ്രിമെന്റ് ടൈപ്പ് ചെയ്ത് അടക്കം ചെയ്യേണ്ടതാണ്. 
ദർഘാസ് സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പിൽ 
നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. 


375 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ഇലക്ട്രിക്കൽ വിഭാഗം 
സബ് ഡിവിഷൻ, 
പാലക്കാട്. 


അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ. 


375 


ലേലപ്പരസ്യം 


375 


നമ്പർ എ2- 605/ 2007 - IV . 


2010 ഫെബ്രുവരി 27. 


250 


1 പാലക്കാട് എൻ. ജി. ഒ. ക്വാർട്ടേഴ്സ് നമ്പർ ഇട 

പുനർ വൈദ്യുതീകരണം - രൂപ 15 , 000 - 
2 പാലക്കാട് പൊതുമരാമത്ത് റോഡ്സ് സെക്ഷൻ 
ഓഫീസ് ( നമ്പർ 1) പുനർ വൈദ്യുതീകരണവും 
സീലിംഗ് ഫാൻ, ട്യൂബ് ഫിറ്റിംഗ്സ് എന്നി 
വയുടെ റാഡുകൾ നീട്ടലും -രൂപ 15,000 
പാലക്കാട് ജില്ലാ ലേബർ ഓഫീസിൽ 
സീലിംഗ് ഫാൻ, ട്യൂബ് ഫിറ്റിംഗ്സ് എന്നി 

വയുടെ റാഡുകൾ നീട്ടൽ - രൂപ 15, 000 
4 പാലക്കാട് പൊതുമരാമത്ത് എൻ. എച്ച്. 
സബ് ഡിവിഷനിൽ കമ്പ്യൂട്ടർ റൂം 

വൈദ്യുതീകരണം രൂപ 8,500 
5 പ ാ ല ത ാ ട് ജ ഡ് ജ സ് വ സ തി 

ജ . സി . 2 - ബി - യിൽ കമ്പ്യൂട്ടർ പ്ലഗ്, 
എ ക് സ് ഹ ാ സ്റ്റ് ഫ ാ ൻ , എ ന്നി വ 
സ്ഥാപിക്കൽ രൂപ 7,500 
-- പാലക്കാട് പി രി യാ രി ഗ വൺ മെ ന്റ് 
എ ൽ . പി . സ് കൂ ളിൽ മോട്ടോർ പമ്പ് 
സ്ഥാപിക്കൽ രൂപ 33,000 
പാലക്കാട് ജില്ലാ കോടതി വരാന്തയിൽ 
ട്യൂബ് ലൈറ്റുകൾ സ്ഥാപിക്കൽ (പുനർ 
ദർഘാസ്) --രൂപ 15,000 
- മലമ്പുഴ ഐ . ടി . ഐ . യിൽ പുതുതായി 
നിർമ്മിച്ച സിവിൽ ലാമ്പ്, ഓഡിയോ വിഷൻ 
റൂം എന്നിവയുടെ വൈദ്യുതീകരണം (പുനർ 
ദർഘാസ്) രൂപ 50,000 


200 


- പെരിഅൽമണ്ണ് പൊതു മ രാ മത്ത് വകുപ്പ് നിരത്ത് 
ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
ഓഫീസിന്റെ ആർത്ഥിക പരിധിയിൽ വരുന്നതും കാറ്റിലും 
മഴയിലും മറിഞ്ഞുവീഴാൻ സാദ്ധ്യതയുള്ളതും മുറിച്ചു മാറ്റി 
ലേലം ചെയ്യുവാൻ ഉത്തരവു കിട്ടിയതും ആയ പാണ്ടിക്കാട് 
വണ്ടൂർ- വടപുറം റോഡിൽ ഇടതുഭാഗത്തായി കി . മീ . 11 /000 - ൽ 
നിൽക്കുന്ന 13 -ാം നമ്പർ മാവുമരവും ഇതേ റോഡിൽ തന്നെ 
കി. മീ . 14 / 000 മുതൽ 22/ 410 - നും ഇടയിൽ നിൽക്കുന്ന 175 - o, 
176 - നമ്പർ രേഖപ്പെടുത്തിയ രണ്ട് ഇരുൾ മര ങ്ങളും 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അല്ലെങ്കിൽ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോരണ്ടായി 
രത്തി പത്താം ആണ്ട്ഏപ്രിൽ മാസം പത്തൊൻപതാം തീയതി 
( 19 -4 -2010 ) പകൽ പതിനൊന്നു മണിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് 
മണിക്കും മരങ്ങൾ നിൽക്കുന്നതിനു സമീപം വച്ച് പരസ്യമായി 
ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. അന്നേ ദിവസം ഏതെങ്കിലും 
കാര ണ വ ശാൽ ലേലം നടക്കാതെ പോയാൽ അടുത്ത 
പ്രവൃത്തി ദിവസം ലേലം നടത്തുന്നതായിരിക്കും. 


825 


375 


1,250 


- 11 


- (1) 


( 2 ) 


2 285/ 2009- 10 - കണ്ണൂർ - ഇരിട്ടി പി. ഡബ്ലിയൂ . ഡി. 

റെസ്റ്റ് ഹൗസിൽ എയർ കണ്ടീഷണർ 
സ്ഥാപിക്കൽ - രൂപ 53, 055 


1, 350 


ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആയിരത്തി 
അഞ്ഞൂറു രൂപ ( 1,500 രൂപ) നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതും 
ലേലം ഉറപ്പിക്കുന്ന ആൾ ലേല സംഖ്യ നികുതി അടക്കം 
അപ്പോൾതന്നെ അടയ്ക്കേണ്ടതും ആണ്. ലേല സംഖ്യ നികുതി 
അടക്കം അ ട യ് ക്കു വാൻ വീഴ്ചവരു ത്തു ന്ന വ രുടെ 
നിരതദ്രവ്യം സർക്കാർ ഖജനാവിലേക്ക് കണ്ടു കെട്ടുന്നതും 
പുനർലേലം നടത്തുന്നതുമായിരിക്കും. 

- ലേലം കൈക്കൊള്ളുന്ന വ്യക്തി ലേലം ഉറപ്പിക്കുന്ന 
ദിവസം മുതൽ ഏഴുദിവസങ്ങൾക്കുള്ളിൽ ലേല വസ്തുക്കൾ 
പൂർണ്ണ മായും നീക്കം ചെയ്യേണ്ട താ ണ് . അല്ലാത്തപക്ഷം 
ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ലേലം പിടിച്ച വ്യക്തിയായിരിക്കും 
ഉത്ത ര വാ ദി . പസ്തുത വ്യക്തി ക്കെ തിരെ നഷ്ട 
പ രി ഹാരം ഉൾപ്പെടെ നിയമം അനുശാസിക്കുന്ന എന്തു 
നടപടിയും സ്വീകരിക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പിന് 
അധികാരമുണ്ടായിരിക്കുന്നതാണ്. 

മരങ്ങളുടെ തീയതിയും 
സ്ഥലം 

- വിവരം 

- സമയവും 


3 286/ 2009- 10 - വയനാട് - വൈത്തിരി താലൂക്ക് 

ഓ ഫീസിനോടു ചേർന്നുള്ള പ്യൂൺ 
ക്വാർട്ടേഴ്സിന്റെ വൈദ്യുതീകരണം 
- രൂപ 55, 636 


1,400 


2 ,500 


13 -ാം നമ്പർ 
മാവുമരം 


| 2 ,000 


പാണ്ടിക്കാട് 
വണ്ടൂർ- വടപുറം 
റോഡ് കി . മീ . 
11 / 000 - ൽ ഇടതുഭാഗത്ത് 
പാണ്ടിക്കാട് 
വണ്ടൂർ- വടപുറം 
റോഡ് കി . മീ . 
14 / 000 - നും 22/ 410 - നും 
ഇടയിൽ 


19 - 4 - 2010 
തിങ്കളാഴ്ച 
പകൽ 11. 
മണിക്ക് 
19 - 4 -2010 
തിങ്കളാഴ്ച 
ഉച്ചയ്ക്ക് 
12 മണിക്ക് 


175 - o, 176 - നമ്പർ 
രേഖപ്പെടുത്തിയ 
രണ്ട് ഇരുൾ 
മരങ്ങൾ 


3 , 850 


- 4 287 / 2009 -10 -- കോഴിക്കോട് മെഡിക്കൽ കോളേജ് 

ഓഫീസിലെ സെക്യൂരിറ്റി അസ്സിസ്റ്റന്റിന്റെ 
റൂറൂമിലേയും മെയിൻ പാസ്സേജിലേയും പുനർ 
വൈദ്യുതീകരണവും പാനൽ ബോർഡിന്റെ 

സ്റ്റാന്റേർഡൈസേഷനും- - രൂപ 99,686 
5 2 8 8 / 2 0 09 - 10 - മലപ്പുറം- പ രി ന്ത ൽമണ്ണ 
മിനി സിവിൽ സ്റ്റേഷനിൽ 3 എച്ച്. പി. ഓപ്പൺ 

വ ൽ സബ് മ ർസി ബി ൾ പമ്പ് സെറ്റ് 
സപ്ലെചെയ്ത് സ്ഥാപിക്കൽ - രൂപ 78,808 
6 289/ 2009 -10 - കോഴിക്കോട് മെഡിക്കൽ കോളേജ് 

കാമ്പസിൽ എൽ. ഇ . ടെപ്പ് ക്വാർട്ടേഴ്സ് 
നമ്പർ 9, 39 , 83, 93, 95, 96 എന്നിവയുടെ 
വൈദ്യുത അറ്റകുറ്റപ്പണികളും മെച്ചപ്പെടു 

ത്തലും-- രൂപ 1,52,487 
7 290 /2009- 10 - കോഴിക്കോട് ഡെന്റൽ കോളേജിലെ 

കേടുവന്ന ലൈറ്റ് പാനൽ ബോർഡ് 
അടിയന്തിരമായി മാറ്റിവയ്ക്കൽ ( ഡെപ്പോ 

സിറ്റ് പ്രവർത്തി) - രൂപ 1,98,516 
- 8 291/ 2009 - 10 - കോഴിക്കോട് തലക്കുളത്തൂർ 

ഗാ മ പ ഞ്ചാ യത്തിലെ ചെങ്ങോട്ടു മ ല 
ഹരിജൻ കോളനിയിലെ കുടിവെള്ള പദ്ധതി 
ക്കുവേണ്ടി മോട്ടോർ പമ്പ് സ്ഥാപിക്കൽ 

( ഡെപ്പോസിറ്റ് പ്രവർത്തി) - രൂപ 68,054 
- 9 292 / 2009 - 10 - ജനകീയാസൂത്രണം 2000 - 2010 

കോഴിക്കോട് തലക്കുളത്തൂർ അറപ്പക്കുഴി 
എസ്. സി . കുടിവെള്ള പദ്ധതിയുടെ 

വൈദ്യുതീകരണം ( ഡെപ്പോസിറ്റ് പ്രവർത്തി) - 
രൂപ് 1,05,541 


5 , 000 


ലേലം സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പിൽ നിലവി 
ലുള്ള എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും ബാധക 
മാണ്. 

കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ പ്രവൃത്തി 
ദിവസങ്ങളിൽ ഈ ഓഫീസുമായി നേരിട്ട്ബന്ധപ്പെടാവുന്നതാണ്. 


1, 750 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
റോഡ്സ് സബ് ഡിവിഷൻ, 
പെരിന്തൽമണ്ണ . 


( ഒപ്പ്) 
-- അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

-- എഞ്ചിനീയർ. 


ദർഘാസ് പരസ്യം 


2 , 650 


നമ്പർ ഇ . എസ് . ഡി. ടി. എൻ./ 24 /2009 10 . 2010 മാർച്ച് 9. 

-- കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
ഇലക്ട്രിക്കൽ വിഭാഗം, കോഴിക്കോട് താഴെപ്പറയുന്ന പ്രവൃത്തി 
കൾക്ക് പൊതു മ രാ മത്ത് വകു പ്പിൽ രജി സ്റ്റർചെയ്ത്ത 
ഇലക്ട്രിക്കൽ വിഭാഗം കരാറുകാരിൽ നിന്നും ദർഘാസുകൾ 
30 - 3- 2010 - ന് 3 മണിവരെ ക്ഷണിച്ചുകൊള്ളുന്നു . 
ക്രമ ദർഘാസ് നമ്പരും 

നിരതദ്രവ്യം 
നമ്പർ പ്രവൃത്തിയുടെ പേരും 

രൂപ് 
അടങ്കൽത്തുകയും 


10 293 / 2009 - 10 - മലപ്പുറം - മഞ്ചേരി ജില്ലാ 

ക്ഷയരോഗ കേന്ദ്രത്തിൽ എക്സ് മെഷീൻ 
സ്ഥാപിക്കുന്നതിനുവേണ്ടിയുള്ള വൈദ്യുതീ 
ക രണം ( ഡെപ്പോസിറ്റ് പ്രവർത്തി) 
രൂപ 68, 036 


1,750 


11 294 / 2009 - 10 - കണ്ണൂർ - തളിപ്പറമ്പ് ഇ . ടി . സി . 

യി ല ക മ്പട്ടർ റൂമിന്റെ അ ധിക 
വൈദ്യുതീകരണം ( ഡെപ്പോസിറ്റ് പ്രവർത്തി) - 
രൂപ 1,80,015 


( 1) 


( 2 ) 


4 ,500 


1 2 8 4 / 2 0 0 9 - 10 - ക ണ്ണു ർ - പ യ്യ | രി ല 
- പി . ഡ ബ്ലി യൂ . ഡി . ഇ സ്റ്റ് ഹൗസിൽ 
എയർ കണ്ടീഷണർ സ്ഥാ പി ക്ക ൽ 
രൂപ 51,667 


- 12 295/ 2009 -10 - മലബാർ ഇറിഗേഷൻ പേക്കേജ് - 

ഒറ്റപ്പിലാ വ് എ ൽ . എ . സ് കീ മിൽ 
ടി . ഓ . ഡി . മീറ്റർ സ്ഥാപിക്കുന്നതിനുവേണ്ടി 
യുള്ള വൈദ്യുതീകരണം രൂപ 85,219 


1,300 


2 , 150 


- ( 2) 


കരാറുകാരുടെ യോഗ്യത ക്രമനമ്പർ 6, 7, 11 , 13 , 15 , 16, 17, 
ഇവയ്ക്ക് എ , ബി വിഭാഗവും മറ്റുള്ളവയ്ക്ക് എല്ലാ വിഭാഗവും. 


5 ,000 


13 296/ 2009- 10 - മലബാർ ഇറിഗേഷൻ പേക്കേജ് - 

വയനാട് കൊട്ടത്തറ ഗ്രാമപഞ്ചായത്തിലെ 
ചെറുപുഴ എൽ. ഐ . സ്കീമിന്റെ നവീകരണം 

വൈദ്യുതീകരണം - രൂപ 1,99,299 
14 297 / 2009 - 10 - മലബാർ ഇറിഗേഷൻ പേക്കേജ് 

മാനന്തവാടി മലങ്കര എൽ. ഐ . സ്കീം 
കമ്മീഷൻ ചെയ്യുന്നതിനു വേണ്ടിയുള്ള 
വൈദ്യുതീകരണം - രൂപ 1,03,359 


2,600 


- ദർഘാസുകളിൽ പങ്കെടുക്കാൻ യോഗ്യതയുള്ള കരാറുകാർ 
ദർഘാസ് പ്രമാണത്തിന്റെ വിലയും വിൽപ്പന നികുതിയും 
ചേർത്ത് ദർഘാസ് ( പമാ ണ ങ്ങ ൾ ക്കായി കോഴി ക്കോട് 
പൊതുമരാമത്ത് വകുപ്പ്, ഇലക്ട്രിക്കൽ ഡിവിഷനിൽ 25-3- 2010 
മുതൽ അപേക്ഷിക്കാവുന്നതാണ്. ദർഘാസിന്റെ കൂടെ 50 രൂപ 
മുദ്രപ്പത്രത്തിൽ പ്രിലിമിനറി എഗ്രിമെന്റും പ്രവർത്തിക്കുവേണ്ട 
നിരതദ്രവ്യവും അടക്കം ചെയ്ത ദർഘാസുകൾ 30 - 3 - 2010 , 
3 മണിക്കു മുൻപായി ഓഫീസിൽ സമർപ്പിക്കേ ണ്ട താ ണ്. 
അല്ലാത്തവ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. 

പൊതുമരാമത്ത് വകുപ്പിലെ പ്രവർത്തികളെ സംബന്ധിച്ച് 
മറ്റെല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമാ യിരിക്കും. 
ദർഘാസുകൾ കരാറുകാരുടെയോ അവരുടെ പ്രതിനിധി 
കളുടെയോ സാന്നിദ്ധ്യത്തിൽ 30- 3 - 2010 - ന് 3.15 മണിക്ക് 
തുറക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഓഫീസിൽ 
നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 
എല്ലാ പ്രവൃത്തികളും 25 ദിവസത്തിനുള്ളിൽ ചെയ്ത്ത് 
തീർക്കേണ്ടതാണ്. 


15 298/ 2 009 - 10 - കോഴി ക്കോട് മെഡിക്കൽ 

കോളേജിലെ താഴെ നിലയിലുള്ളറെക്കോർഡ് 
റൂം , വരാന്ത , ടോയ്ലെറ്റ് എന്നിവിടങ്ങളിലെ 
പുനർവൈദ്യുതീകരണവും മെച്ചപ്പെടുത്തലും 

രൂപ് 1,93, 570 
16 299 / 2009 - 10 - കോഴിക്കോട് പുതിയറയിലെ 

മെനോറിറ്റി സെല്ലിന്റെയും ജി. എ . ഡി . 
ഡിപ്പാർട്ട്മെന്റിന്റേയും കീഴിലുള്ളമുസ്ലീം 
യൂത്ത് ട്രെയിനിംഗ് സെന്ററിന്റെ വൈദ്യുതീ 

കരണം - രൂപ 1,72,718 
17 300 | 2009 - 10 - കോഴി ക്കോട് വെറ്റിനറി 

ആശുപ്രതിയോടുചേർന്ന ഐ . സി. ഡി . പി. 
ബിൽഡിംഗിന്റെപുനർ വൈദ്യുതീകരണം- - 
- രൂപ് 2,38, 387 


4 , 850 


4 , 350 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയം, ( ഒപ്പ്) 
പൊതുമരാമത്ത് വകുപ്പ് ( ഇലക്ട്രിക്കൽ), എക്സിക്യൂട്ടീവ് 
സിവിൽ സ്റ്റേഷൻ, കോഴിക്കോട്-673 020. എഞ്ചിനീയർ. 


6, 000 


